Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/ TV( N )/634/2018-20 


കേരള സർക്കാർ 
Government of Kerala 

2018 


सत्यमेव जयते 


GOVERNN 


് 


കേരള 


ാർ 


ള സർക്കു 


VMENT OF 

- 


KERALA 


1 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 1 


തിരുവനന്തപുരം, 

-- ചൊവ്വ 


നമ്പർ 


2018 ആഗസ്റ്റ് 21 
21st August 2018 
1194 ചിങ്ങം 5 
5th Chingam 1194 
1940 ശാവണം 30 
30th Sravana 1940 


Vol. VII 


No . 


Thiruvananthapuram , 

Tuesday 


PART III 


Dairy Development Department 


രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 
നമ്പർ സി - 1148 / 2018 . 

2018 ഏപ്രിൽ 10 . 


- വഴി ത്തല ക്ഷീരോല്പാദക സഹകരണ സംഘം 
ക്ലിപ്തം നമ്പർ ഐ . 43 ( ഡി ) -യുടെ ബൈലാ ക്ലാസ്സുകൾ, 
19 69 - ലെ കേരള സഹകരണ സംഘം നിയ മ ത്തില 
12 -ാം വകുപ്പനുസരിച്ചും, എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള 
അധികാ ര മു പയോഗിച്ചും സമൂല ബൈലോ ഭേദഗതി 
വരുത്തി വഴിത്തല ക്ഷീരോല്പാദക സഹകരണ സംഘം 
ക്ലിപ് തം നമ്പർ ഐ . 43 ( ഡി ) ആപ്കോസ് ആയി 
ഇതിനാൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു . 

തരംതിരിച്ചുള്ള പട്ടിക 
1. സംഘത്തിന്റെ പേരും നമ്പരും വഴിത്തല ക്ഷീരോല്പാദക 

സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഐ . 43 ( ഡി ) 

ആപ്കോസ്. 
2. ആപ് കോസ് ആയി രജി സ്റ്റർ ചെയ്ത തീയതി 

10 - 4 - 2018 . 
3. മേൽവിലാസം - വഴിത്തല ക്ഷീരോല്പാദക സഹകരണ 

സംഘം ക്ലിപ്തം നമ്പർ ഐ . 43 ( ഡി ) ആപ്കോസ്. 
4. പോസ്റ്റാഫീസ് വഴിത്തല . 
5. താലൂക്ക് തൊടുപുഴ. 
6. ജില്ല ഇടുക്കി. 
7. പ്രവർത്തന പരിധി - പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് 1, 13 

പൂർണ്ണമായും 2 ഭാഗികമായും 


കിഴക്ക് തീപ്പെട്ടി കമ്പനി റോഡ്, വള്ളി ക്കെട്ട്- 
ഇരുട്ടുതോട് റോഡ്. 

-- തെക്ക്- കൊല്ലമ്പറമ്പ്- വട്ടക്കുഴി റോഡ്, ഇരുട്ടുതോട് 
പാലം ഇരുട്ടുതോട് തോട്. 

പടിഞ്ഞാറ് - എറണാകുളം ജില്ല . 
വടക്ക് തൊടുപുഴ- പിറവം റോഡ്. 
മണക്കാട് ഗ്രാമപഞ്ചായത്ത് 10, 11,12, 13 വാർഡുകൾ 
കിഴക്ക് - വാഴപ്പിള്ളി- പെരിയാമ്പ്ര റോഡ് 
തെക്ക് - പിറവം - തൊടുപുഴ റോഡ് 
പടിഞ്ഞാറ് മാറിക -മൂഴിക്കൽ തോട് 

വടക്ക് - എം . വി . ഐ . പി . കനാൽ 
8. ബാദ്ധ്യത - ക്ളിപ്ത ബാധ്യതാ സംഘം 
9. പ്രധാന ഉദ്ദേശങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 
10 . അംഗീകൃത ഓഹരി മൂലധനം- 5,00 ,000. 
11. സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം വായ്പകളുടെയും 

നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിടനിധി എന്നിവയുടെ 
തുകയിൽനിന്നും സഞ്ചിതമായ നഷ്ടങ്ങൾ കുറച്ചിട്ടുള്ള 
തുകയുടെ പത്തിരട്ടിയിൽ കവിയാൻ പാടുള്ളതല്ല . 


ക്ഷീര വികസന വകുപ്പ് 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം,തൃശ്ശൂർ. 


( ഒപ്പ്). 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


Gaz. No. 34 /2018 /DTP (Dairy Development). 


253 


